0 


Regn. No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2018- 20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


( 


GOVERNN 


കര 


രള സർക് 


പ 


വ 
ക്കാർ 


NMENT OF 


KERALA 


2 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 ഡിസംബർ 10 
10th December 2019 

1195 വ്യശ്ചികം 24 
24th Vrischikam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 അഗഹായനം 19 
19th Agrahayana 1941 


PART III 
Commissionerate of Land Revenue 


10th Dec. 20191 


COMMISSIONERATE OF LAND REVENUE 


11005 


പേര് 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

- ബന്ധം 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


സുജാത 

ഭാര്യ 
2 സുനിൽ 

മകൻ 
3 ൽ സരിത 

മകൾ 
- പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
ടിയിൽ പരേതയായ സദാനന്ദന്റെ നിയമാനുസൃത അവകാശികൾ 
മേൽ വിവരിച്ച് 3 പേർ മാത്രമാണെന്ന് കാണിച്ച് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കാർത്തികപ്പള്ളി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


1 - പുഷ്പ , കെ . 

ഭാര്യ 
- 2 - അനീഷ്, പി . വി . 

- മകൻ 
അഭിലാഷ്, പി. വി . 
മേൽപ്പറഞ്ഞ വരാണ് പരേതന്റെ അനന്തരാവകാശിക 
ളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുളളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
കാർത്തികപ്പള്ളി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


നമ്പർ എ4- 10345 / 2019 . 


2019 നവംബർ 8. 


Ambalapuzha Taluk 

പരസ്യം 


അമ്പ ല പ്പുഴ താലൂക്കിൽ മുല്ലയ്ക്കൽ വില്ലേ ജിൽ 
എം . ഒ . വാർഡ് പ്രദേശത്ത് വലിയ പുത്തൻപുര വീട്ടിൽ 
മൂസ മുഹമ്മദ് അബ്ദുള്ളഎന്നയാൾ മരിച്ചു പോയെന്നും 
വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതന്റെ മകൻ മുഹമ്മദ് അസ്ലാം മുസ സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 27- 9-2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 5 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ എ4- 10269/ 2019 . 

2019 ഒക്ടോബർ 9. 
അമ്പ ല പ്പുഴ താലൂ ക്കിൽ മണ്ണഞ്ചേരി വില്ലേജിൽ 
മണപ്പള്ളി ലക്ഷം വീട്ടിൽ നബീസ എന്നവർ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതയുടെ മകൾ ഫാത്തിമുത്ത് സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൾ 9- 11- 2014 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്ന 3 
പേരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


| ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


- നമ്പർ 


പേര് 


ക്രമ 
നമ്പർ 


- പരേതയുമായുള്ള വയസ് 

ബന്ധം 


ഫാത്തിമ 

ഭാര്യ 
മുംതാസ് 

മകൾ 
3 ശബ്ദം ഇസ്മൈൽ 
4 ൽ മുഹമ്മദ് അസ്ലാം മൂസ - മകൻ 
5 ജാസ്മിൻ തൽഹാത്ത് 


ജമീല 


മകൾ 


മകൾ 


2 - 


-സുബൈദ 


ഫാത്തിമുത്ത് 
- മേൽപ്പറ ഞ്ഞ വരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുളളിൽ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട 
താണ്. കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


-- മേൽപ്പറ ഞ്ഞ വരാണ് പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുളളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ4- 10346 / 2019 . 


2019 നവംബർ 8. 


നമ്പർ എ4- 10354 / 2019. 

2019 നവംബർ 23. 
അമ്പ ല പ്പുഴ താലൂക്കിൽ മുല്ലയ്ക്കൽ വില്ലേ ജിൽ 
പറമ്പിൽ വീട്ടിൽ വിജയനാഥൻ, കെ . എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ പുഷ്പ , കെ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 11- 9 -2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


അമ്പ ല പ്പുഴ താലൂക്കിൽ പാതി ര പ്പള്ളി വില്ലേജിൽ 
കണിയാംപറമ്പിൽ വീട്ടിൽ പുഷ്പാംഗദൻ എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ജയശീ സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 15 - 5 - 2019 -ാം തീയതി 
- മരിച്ചു പോയെന്നും പരേതന്റെ അ വ കാ ശി യായി താഴെ 
പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


Gaz. No. 49 /2017/DTP ( CLR ). 


87 


11006 


KERALA GAZETTE 


[PART III 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികളെ 
ന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം അമ്പലപ്പുഴ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ജയശ്രീ 

ഭാര്യ 

- 65 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശിയെ 
ന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുളളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

( 5 ) 
നമ്പർ എ4- 10347 / 2019 . 

2019 നവംബർ 2. 
അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
തോപ്പിൽ വൈശാഖ് വീട്ടിൽ പ്രഭാകരൻ, റ്റി . ബി . എന്നയാൾ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ഷൈലമ്മ, കെ . സമർപ്പിച്ച് 
അപേ ക്ഷ യിൻ മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 2 - 7 - 2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


നമ്പർ എ4- 10285 / 2019 . 

| 2019 ഒക്ടോബർ 10. 
അമ്പലപ്പുഴ താലൂക്കിൽ ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജിൽ 
കനാലിൽ ജോഫി വില്ല വീട്ടിൽ മത്തായി വർഗ്ഗീസ് എന്നയാൾ 
മരിച്ചുപോയെന്നും വിവിധ ആവ ശ്യ ത്തിന് അ വ കാ ശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മകൻ 
ജോഫി മാത്യു വർഗ്ഗീസ് സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 8- 9 - 2019 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


1 പേര് 


ക്രമ - 
- നമ്പർ 


പരേതനുമായുള്ള വയസ് 

- ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ഷലമ്മ 


ജിൻസി സൂസൻ തോമസ് . മകൾ 
- 2 ജോഫി മാത്യു വർഗ്ഗീസ് മകൻ 

മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികളെ 
ന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുളളിൽ രേഖാമൂലം അമ്പലപ്പുഴ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഭാര്യ 


- 


68 


ധന്യ, എസ്. 


മകൾ 


( 8 ) 


3 ദിവ്യ , എസ്. 
- മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികളെ 
ന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം അമ്പലപ്പുഴ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ4- 10368/ 2019 . 

2019 നവംബർ 22. 
അമ്പ ല പ്പുഴ താലൂക്കിൽ പറ വൂർ വില്ലേ ജിൽ 
ചിന്നക്കണ്ണൻപറമ്പ് വീട്ടിൽ അനഘാശയൻ എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ലളിതമ്മ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 13 - 9 - 2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ എ4- 10339 / 2019. 

2019 നവംബർ 1. 
അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
പൂന്തോപ്പ് പദേ ശ ത്ത് തട്ടാശ്ശേരി വീട്ടിൽ വിപിൻ , പി . 
എന്ന യാൾ മരിച്ചു പോയെന്നും വിവിധ ആവ ശ്യ ത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
അമ്പിളി, പി. പി. സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീ സർ വഴി അന്വേഷണം നട ത്തി യ തിൽ 
ടിയാൻ 4- 10 - 2019 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെപറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ലളിതമ്മ 

ഭാര്യ - 63 
സന്തോഷ്കുമാർ, എ . - മകൻ 
സന്ധ്യാദേവി, എൽ. 

മകൾ 
- മേൽപ്പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുളള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുളളിൽ രേഖാ 
മൂലം അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


മാതാവ് 


- 


53 


കുമാരി, എസ്. 
അമ്പിളി, പി . പി . 


- 2 


ഭാര്യ 


അർണവ് 


മകൻ 


താലൂക്കാഫീസ്, 
അമ്പലപ്പുഴ. 


അലകൃത 


മകൾ 


2 മാസം 


തഹശീൽദാർ. 


